Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


© 





കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2021 


Reg. No. KL/TV(N)/634/2021-2023 





KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 





2021 ജനുവരി 5 
തിരുവനന്തപുരം, 5th January 2021 








വാല്വം 10 mania 
റ്‌ ചെല്ല 1196 ധനു 21 1 
Vol. X Thiruvananthapuram, _ 21st Dhanu 1196 | No. 
Tuesda 1942 പൌഷം 15 
ട്‌ 15th Pousha 1942 
PART 11 


Commissionerate of Land Revenue 


Sth Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 6 





Thiruvananthapuram Taluk 
പരസ്യം 
(ന 


നമ്പര്‍ ജി-26648/2020. 2020 നവംബര്‍ 18. 


തിരുവനന്തപുരം താലൂക്കില്‍ കടകംപള്ളി വില്ലേജില്‍ 
പേട്ട പി. ഒ., ഭഗത്സിംഗ്‌ റോഡ്‌, കാക്കോട്‌ ലെയിന്‍, 
റ്റി. സി. 76/1097, അത്തത്തില്‍ സുജാത സുര്രേന്രബാബു 
എന്നവര്‍ 2-6-2018-ല്‍ മരണസപ്പെട്ടതായും 
ആവശ്യങ്ങള്‍ക്ക്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ 
പരേതയുടെ ഭര്‍ത്താവ്‌ സുര്രേദ്രബാബു സമര്‍പ്പിച്ച 
അപേക്ഷയിന്മേല്‍ കടകംപള്ളി വില്ലേജാഫീസര്‍ മുഖാന്തിരം 


വിവിധ 


അന്വേഷണം നടത്തിയതില്‍ പരേതയുടെ അവകാശികളായി 
താഴെ പറയുന്ന 2 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സുരേന്ദ്രബാബു, ഭര്‍ത്താവ്‌ 64 
റി. സി. 76/1097, 
oO 
അത്തം, ഭഗത്സിംഗ്‌ റോഡ്‌, 
കാക്കോട്‌ ലെയിന്‍, 
പേട്ട്‌ പി. ഒ. 
2 കീര്‍ത്തന സുര്രേന്ദബാബു മകള്‍ 10 
മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതയുടെ 


അനന്തരാവകാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ള പക്ഷം ഈ പരസുൃം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ 
പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം രേഖാമൂലം തിരുവനന്തപുരം 
തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ ജി2-26811/2020. 2020 നവംബര്‍ 10. 


തിരുവനന്തപുരം താലൂക്കില്‍ മണക്കാട്‌ വില്ലേജില്‍ 
ഹരീഷ്‌ ഭവന്‍, റ്റി. സി. 41/366 (പഴയ), പി.എന്‍.ആര്‍.എ.-1, 
കുര്യാത്തി, മണക്കാട്‌ പി.ഒ. എന്ന വിലാസത്തില്‍ 
വി. ശശിധരന്‍നായര്‍ എന്നയാള്‍ 18-6-2020-ാം തീയതി 
മരണപ്പെട്ടതായും നിയമാനുസൃതമായ വിവിധ ആവശ്ുങ്ങള്‍ക്കായി 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാരൃ 
സുഷമ എസ്‌. നായര്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ മണക്കാട്‌ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ 
പരേതന്റെ അവകാശികളായി താഴെ 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


പറയുന്ന 3 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സുഷമ എസ്‌. നായര്‍, ഭാരൃ 65 
ഹരീഷ്‌ ഭവന്‍, 
പി.എന്‍.ആര്‍.എ.-!, 
കുര്യാത്തി, 
മണക്കാട്‌. 
2 ബിജു നായര്‍, എസ്‌. മകന്‍ 46 
3 സ്മിത എസ്‌. നായര്‍ മകള്‍ 44 


82 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ള വരാണ്‌ പരേതന്റെ 
അനന്തരാവകാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ള പക്ഷം ഈ പരസൃം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ 
പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം രേഖാമൂലം തിരുവനന്തപുരം 
തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


(3) 


നമ്പര്‍ ജി4-19739/2020. 2020 ഡിസംബര്‍ 2. 


തിരുവനന്തപുരം താലൂക്കില്‍ പള്ളിപ്പുറം വില്ലേജില്‍ 
ഫൈസല്‍ മന്‍സിലില്‍ മസ്താന്‍മുക്ക്‌, കണിയാപുരം, 
പള്ളി പ്പുറം എന്ന മേല്‍വിലാസത്തില്‍ 
എം. എ. അസീസ്‌ എന്നയാള്‍ 23-2-2019-ല്‍ മരണപ്പെട്ടതായും 
വിവിധ ആവശ്യങ്ങള്‍ക്കുവേണ്ടി ഹാജരാക്കാന്‍ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുപ്പെട്ടു കൊണ്ട്‌ പരേതന്റെ ഭാരൃ 
എസ്‌. നിഷാദ സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ പള്ളിപ്പുറം 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ 
പരേതന്റെ അവകാശികളായി താഴെപറയുന്ന 5 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


പി. ഒ. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 എസ്‌. നിഷാദ ഭാര്യ 57 
2 ഫൈസല്‍, എ. മകന്‍ 34 
3 സീന, എന്‍. മകള്‍ 26 
4 അന്‍സഫ്‌, എ. മകന്‍ 23 
5 സല്‍മ ബീവി മാതാവ്‌ 88 
മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ള വരാണ്‌ പരേതന്റെ 


അനന്തരാവകാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ള പക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പരസുപ്പെടുത്തി 30 
ദിവസത്തിനുള്ളില്‍ തിരുവനന്തപുരം തഹശീല്‍ദാര്‍ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(4) 


നമ്പര്‍ ജി6-30088/2020. 2020 ഡിസംബര്‍ 18. 


തിരുവനന്തപുരം താലൂക്കില്‍ ചെറുവയ്ക്കല്‍ വില്ലേജില്‍ 
മെഡിക്കല്‍ കോളേജ്‌ പി. ഒ., കൊച്ചുള്ളൂര്‍, സിന്ധു വിഹാറില്‍ 
എസ്‌. എന്‍. സന്തോഷ്‌ എന്നയാള്‍ 6-11-2020-ാം തീയതി 
മരണപ്പെട്ടതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുപ്പെട്ടു കൊണ്ട്‌ പരേതന്റെ മാതാവ്‌ 
ഓമനകുഞ്ഞമ്മ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ചെറുവയ്ക്കല്‍ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ 
പരേതന്റെ അവകാശിയായി താഴെ പറയുന്ന ഒരാളാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. 


പേര്‍ പരേതനുമായുള്ള വയസന്‍ 
ബന്ധം 
ഓമനകുഞ്ഞമ്മ, മാതാവ്‌ 72 
സിന്ധു വിഹാര്‍, 
കൊച്ചുള്ളൂര്‍, 


മെഡിക്കല്‍ കോളേജ്‌ പി. ഒ. 


Sth Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 7 





മേല്‍ 
അനന്തരാവകാശിയെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 


പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതന്റെ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം 
ഈ പരസും ഗസറ്റില്‍ പരസ്ൃപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
തിരുവനന്തപുരം തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. 
കാലാവധി 


കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 


ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(5) 


ലഭിക്കുന്ന 


നമ്പര്‍ ജി 24697 /2020. 2020 ഒക്ടോബര്‍ 27. 


തിരുവനന്തപുരം താലൂക്കില്‍ പേരൂര്‍ക്കട വില്ലേജില്‍ 
പേരൂര്‍ക്കട പി. ഒ., ശ്രീനഗര്‍, റ്റി. സി. 33/2281, ബ്ലുബെല്‍സില്‍ 
ഗോപാലകൃഷ്ണന്‍ നായര്‍ എന്നയാള്‍ 19-7-2020-ാം തീയതി 
മരണപ്പെട്ടതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാരൃ 
ഉഷാദേവി, എസ്‌. സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ പേരൂര്‍ക്കട 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ 
പരേതന്റെ അവകാശികള്‍ താഴെ പറയുന്ന 2 പേരാണുള്ള 
തെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഉഷാദേവി, എസ്‌., ഭാര്യ 58 
ബ്ലുബെല്‍സ്‌, 
6! 
SRA-17. B, 
ശ്രീനഗര്‍, 
മണികണ്ഠേശ്വരം പി. ഒ. 
2 അരൂണ്‍ ജി. നായര്‍ മകന്‍ 31 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം 
ഈ പരസുൃം ഗസറ്റില്‍ പരസ്ൃപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
തിരുവനന്തപുരം തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. 
തപാല്‍മാര്‍ഗ്ഗമോ ലഭിക്കുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(6) 


കാലാവധി കഴിഞ്ഞോ 


നമ്പര്‍ ജി 24740 /2020. 2020 ഒക്ടോബര്‍ 23. 


തിരുവനന്തപുരം താലൂക്കില്‍ ചെറുവയ്ക്കല്‍ വില്ലേജില്‍ 
രാജ്‌ നിവാസില്‍ റ്റി. സി. 5/2112(96/1708, കാരോട്ടുവിള, 
ചെറൂവയ്ക്കല്‍ (ശ്രീകാര്യം പി. ഒ. യില്‍ എം. കൃഷ്ണന്‍ 
എന്നയാള്‍ 20-12-2019-ാഠ തീയതി മരണപ്പെട്ടതായും വിവിധ 
ആവശ്യങ്ങള്‍ക്ക്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ 
പരേതന്റെ മകന്‍ അനില്‍രാജ്‌, കെ. വി. സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ ചെറുവയ്ക്കല്‍ വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതില്‍ പരേതന്റെ അവകാശികളായി 


താഴെ പറയുന്ന 3 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 വിജയകുമാരി, സി. ഭാര്യ 69 
2 അനില്‍രാജ്‌, കെ. വി. മകന്‍ 44 
3 അനീിഷ്രാജ്‌, കെ. വി. 40 


മമ 


83 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം 
ഈ പരസ്യം ഗസ്റ്റില്‍ പരസ്പ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
തിരുവനന്തപുരം തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ ലഭിക്കുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(7) 


നമ്പര്‍ ജി6-265313/2020. 2020 നവംബര്‍ 9. 


തിരുവനന്തപുരം താലൂക്കില്‍ ചെറുവയ്ക്കല്‍ വില്ലേജില്‍ 
ശ്രീകാര്യം പി. ഒ., അമ്പാടി നഗര്‍-2, മുരളീഗീതത്തില്‍ 
എല്‍. ഗൌരി അന്തര്‍ജനം എന്നവര്‍ 1-8-2018-ാം തീയതി 
മരണപ്പെട്ടതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുബപ്പെട്ടു കൊണ്ട്‌ പരേതയുടെ മകന്‍ 
മുരളീധരന്‍പോറ്റി സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ചെറുവയ്ക്കല്‍ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ 
പരേതയുടെ അവകാശികളായി താഴെ പറയുന്ന ട പേരാണുള്ള 
തെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ജി. ഗോവിന്ദന്‍ പോറ്റി മകന്‍ 68 
2 ജി. മുരളീധരന്‍ പോറ്റി, + 62 
മുരളീഗീതം, 
അമ്പാടി നഗര്‍, 
ശ്രീകാര്യം പി. ഒ. 
3 സാവിത്രി അന്തര്‍ജനം മകള്‍ 70 


4 ശരണ മരണപ്പെട്ട മകന്‍ 


സുധ്രഹ്മണ്യന്‍ പോറ്റിയുടെ മകള്‍ 28 


5 കീര്‍ത്തന ി [ി 26 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ള വരാണ്‌ പരേതന്റെ 
അനന്തരാവകാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ള പക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പരസുപ്പെടുത്തി 30 
ദിവസത്തിനുള്ളില്‍ തിരുവനന്തപുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(8) 


നമ്പര്‍ ജി4-45729/2019. 2020 നവംബര്‍ 9. 


തിരുവനന്തപുരം താലൂക്കില്‍ തിരുമല വില്ലേജില്‍ 3 13, 
സ്‌കൈലൈന്‍ റെസിഡന്‍സി, 515, പൂജപ്പുര എന്ന 
മേല്‍വിലാസത്തില്‍ ജയലക്ഷ്മി നായര്‍ എന്നവര്‍ 7-11-2011-0൦ 
തീയതി മരണപ്പെട്ടതായും വിവിധ ആവശ്ുങ്ങള്‍ക്ക്‌ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുബപ്പെട്ടു കൊണ്ട്‌ പരേതയുടെ മകള്‍ 
വനജ നമ്പ്യാര്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ തിരുമല 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 3 പേരാണുള്ള 
തെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 വനജ നമ്പ്യാര്‍ മകള്‍ 63 
2 ആശ പളനി കുമാര്‍ 5 65 
3 രവി നായര്‍ മകന്‍ 66 


Sth Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 8 





മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതയുടെ 
അനന്തരാവകാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ള പക്ഷം ഈ പരസ്ൃം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 
ദിവസത്തിനുള്ളില്‍ തിരുവനന്തപുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(9) 


നമ്പര്‍ ജി2-28074//2020. 2020 നവംബര്‍ 24. 


തിരുവനന്തപുരം താലൂക്കില്‍ പേട്ട വില്ലേജില്‍ 
റ്റി. സി. 29/1650, പൊന്നമ്പലം, പെരുന്താന്നി, വള്ളക്കടവ്‌ പി. ഒ. 
എന്ന വിലാസത്തില്‍ ലളിതാം ബികാദേവി, ആര്‍. എന്നവര്‍ 
19-8-2020-ഠം൦ തീയതി മരണപ്പെട്ടതായും ബാങ്കിലും 
നിയമാനുസൃതമായ മറ്റാവശ്യങ്ങള്‍ക്കും അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതയുടെ മകള്‍ ശാന്തി, എല്‍. പി. 
സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ പേട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതില്‍ പരേതയുടെ അവകാശികളായി 
താഴെ പറയുന്ന 2 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസന്‍ 
നമ്പര്‍ ബന്ധം 
1 ശാന്തി, എല്‍. പി., മകള്‍ 55 
റി. സി. 85/1597, 
oO 
പൊന്നമ്പലം, 
വള്ളക്കടവ്‌ പി. ഒ. 
2 എല്‍. പി. ശാസ്ത മകന്‍ 56 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതയുടെ അനന്തരാ 
വകാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസൃം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ (പസിദ്ധീകരിച്ച്‌ 30 
ദിവസത്തിനകം രേഖാമൂലം തിരുവനന്തപുരം തഹശീല്‍ദാര്‍ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ 
മാര്‍ഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(10) 


നമ്പര്‍ ജിേോ77ി6/2020. 2020 ഡിസംബര്‍ 1. 


തിരുവനന്തപുരം താലൂക്കില്‍ കടകംപള്ളി വില്ലേജില്‍ 
ആനയറ പി. ഒ., ആനയറ, പ്രസീതത്തില്‍ അശോകന്‍ 
എന്നയാള്‍ 30-9-2020-ാം൦ തീയതി മരണപ്പെട്ടതായും വിവിധ 
ആവശ്യങ്ങള്‍ക്ക്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ 
പരേതന്റെ ഭാരയ പ്രേമ അശോകന്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ 
കടകംപള്ളി വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 3 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 പ്രേമ അശോകന്‍, ഭാര്യ 71 
റി. സി. 92/531-4, 
oO 
മണ്ണാട, 
ആനയറ നഗര്‍ “ബി.” ബ്ലോക്ക്‌ 
ആനയറ പി. ഒ. 
2 അബിദ പി. അശോക്‌ മകള്‍ 43 


3 അബിന പി. അശോക്‌ 


84 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ള വരാണ്‌ പരേതന്റെ 
അനന്തരാവകാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസൃം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 
ദിവസത്തിനകം രേഖാമൂലം തിരുവനന്തപുരം തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ 
മാര്‍ഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


ന 


നമ്പര്‍ ജി6-28426/2020. 2020 ഡിസംബര്‍ 1. 


തിരുവനന്തപുരം താലൂക്കില്‍ തൈക്കാട്‌ വില്ലേജില്‍ 
ഉയറ്റുകുഴി റോഡ്‌, ചെമ്പക നഗര്‍, റ്റി. സി. 26/246, 
മാധ്രാഹഈസില്‍, പ്രഭാകരന്‍ നായര്‍, കെ. എന്നയാള്‍ 
16 -1-2020-ാം തീയതി മരണപ്പെട്ടതായും വിവിധ ആവശ്യ 
ങ്ങള്‍ക്കായി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുപ്പെട്ടുകൊണ്ട്‌ 
പരേതന്റെ ഭാര്യ ഇന്ദിരാദേവി സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ 
തൈക്കാട്‌ വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 
3 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഇന്ദിരാദേവി, ഭാര്യ 71 
റി. സി. 26/246, 
Oo 
മാധ്രാ ഹസ്‌, 
ചെമ്പക നഗര്‍, 
ഉവറ്റുകുഴി റോഡ്‌ 
2 പ്രസാദ്‌, ഐ. പി. മകന്‍ 41 
3 പ്രദീപ്‌, ഐ. പി. ” 40 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ള വരാണ്‌ പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ള തിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസൃം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 
ദിവസത്തിനകം രേഖാമൂലം തിരുവനന്തപുരം തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ 
മാര്‍ഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(12) 


നമ്പര്‍ ജി4-23049/2020. 2020 നവംബര്‍ 19. 


തിരുവനന്തപുരം താലൂക്കില്‍ പള്ളിപ്പുറം വില്ലേജില്‍ 
രാഗം വീട്‌, പള്ളിച്ചവീട്ടുമുറി, പള്ളിപ്പുറം എന്ന മേല്‍വിലാസത്തില്‍ 
ബാബു എന്നയാള്‍ 24-8-2009-ാ൦ തീയതി മരണപ്പെട്ടതായും 
വിവിധ ആവശ്യങ്ങള്‍ക്കു വേണ്ടി ഹാജരാക്കാന്‍ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാരൃ 
ജയകുമാരി, റ്റി. സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ പള്ളിപ്പുറം 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 4 (നാല്‌) 
പേരാണുള്ളതെന്ന്‌ അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ജയകുമാരി, റ്റി. ഭാര്യ 56 
2 ബിജീഷ്‌, ബി. ജെ. മകന്‍ 30 
3 ബിന്ദ്യ, ബി. ജെ. മകള്‍ 28 
4 ഇശക്കി അമ്മാള്‍ മാതാവ്‌ 89 


Sth Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 9 





മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കു 
ന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 
ദിവസത്തിനകം രേഖാമൂലം തിരുവനന്തപുരം തഹശീല്‍ദാര്‍ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ 
മാര്‍ഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(13) 


നമ്പര്‍ ജി4-18104/2020. 2020 ആഗസ്റ്റ്‌ 27. 


തിരുവനന്തപുരം താലൂക്കില്‍ തിരുമല വില്ലേജില്‍ 
പി. ആര്‍. എ. 180, പുന്നയ്ക്കാമുകള്‍, തിരുമല എന്ന 
മേല്‍വിലാസത്തില്‍ കെ. ഗുരുമൂര്‍ത്തി എന്നയാള്‍ 3-6-2020-0൦ 
തീയതി മരണപ്പെട്ടതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാര്യ ജി. ലക്ഷ്മി 
സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ തിരുമല വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന ട പേരാണുള്ളതെന്നും 


അറിവായിരിക്കുന്നു. 

ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 

നമ്പര്‍ ബന്ധം 
1 ജി. ലക്ഷ്മി ഭാര്യ 84 
2 ലളിത കൃഷ്ണമൂര്‍ത്തി മകള്‍ 60 
3 രാധ സുന്ദര്‍ ി 58 
4 ജയരാജന്‍, ജി. മകന്‍ 56 
5 ഉഷ വിദ്യാശങ്കര്‍ മകള്‍ 50 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ള വരാണ്‌ പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസൃം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ (പസിദ്ധീകരിച്ച്‌ 30 
ദിവസത്തിനകം രേഖാമൂലം തിരുവനന്തപുരം തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ 
മാര്‍ഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(14) 


നമ്പര്‍ ജി-26406/2020. 2020 ഡിസംബര്‍ 2. 


തിരുവനന്തപുരം താലൂക്കില്‍ പേരൂര്‍ക്കട വില്ലേജില്‍ പട്ടം 
പാലസ്‌ പി. ഒ., കുറുങ്ങാനൂര്‍ ലെയിന്‍, ഗണേഷ്ഭവനില്‍ 
ജി. വിധ്രമന്‍ എന്നയാള്‍ 7-11-2016-ാം തീയതി മരണ 
പ്പെട്ടതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്ുപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ സഹോദരി എം. ച്രന്ദിക 
സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ പേരൂര്‍ക്കട വില്ലേജ്‌ ആഫീസര്‍ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന 4 പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസന്‍ 
നമ്പര്‍ ബന്ധം 
1 എം. സുശീല സഹോദരി 62 
2 എം. സരള i 60 


3 എം. സരോജം 58 


4 എം. ചന്ദ്രിക, 
റ്റി. AU. 33/2617, 


ദീപം, എസ്‌.പി.ആര്‍.എ.-30എ 
നെട്ടയം പി. ഒ. 


56 


Gaz. No. 1/2021/DTP (CLR). 


മേല്‍ പരാമര്‍ശിച്ചിട്ടു ള്ളവരാണ്‌ പരേതന്റെ 
അനന്തരാവകാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസൃം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 
ദിവസത്തിനകം രേഖാമൂലം തിരുവനന്തപുരം തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ 


മാര്‍ഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 
(15) 


നമ്പര്‍ ജി3-26637/2020. 2020 നവംബര്‍ 16. 


തിരുവനന്തപുരം താലൂക്കില്‍ വഞ്ചിയൂര്‍ വില്ലേജില്‍ 
എച്ച്‌. കണ്ണന്‍, റ്റി. സി. 37/456/3, ശ്രീപാദം സ്ര്ടീറ്റം 
വെസ്റ്റ്‌ ഫോര്‍ട്ട്‌ എന്നയാള്‍ 12-7-2020-ാം തീയതി മരണ 
പ്പെട്ടതായും ബാങ്കു; മറ്റാവശ്യങ്ങള്‍ക്കായി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്ുപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാര്യ അനുരാധ സമര്‍പ്പിച്ച 
അപേക്ഷയിന്മേല്‍ വഞ്ചിയൂര്‍ വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതില്‍ പരേതന്റെ അവകാശികളായി 
താഴെ പറയുന്ന 3 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 അനുരാധ ഭാര്യ 53 
2 ഹരീഷ്‌, എ. കെ. മകന്‍ 24 
3 എന്‍. എസ്‌. രാജം മാതാവ്‌ 88 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതന്റെ 
അനന്തരാവകാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസൃം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 
ദിവസത്തിനകം രേഖാമൂലം തിരുവനന്തപുരം തഹശീല്‍ദാര്‍ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ 


മാര്‍ഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(6) 


നമ്പര്‍ ജി6-31674//2020. 2020 ഡിസംബര്‍ 18. 


തിരുവനന്തപുരം താലൂക്കില്‍ പേരൂര്‍ക്കട വില്ലേജില്‍ 
വിപിന്‍കുമാര്‍, എസ്‌. പി., നവനീതം, ആര്‍.എല്‍.ആര്‍.എ.-17 സി. 
രാധാകൃഷ്ണ ലെയിന്‍, വഴയില എന്നയാള്‍ 21-10-2020-ഠഠ 
തീയതി മരണപ്പെട്ടതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടു കൊണ്ട്‌ പരേതന്റെ ഭാരൃ 
ഹര്‍ഷം, ജി. ജെ. സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ പേരൂര്‍ക്കട 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ 
പരേതന്റെ അവകാശികളായി 


താഴെ പറയുന്ന 4 


പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 പങ്കജാക്ഷി അമ്മ, സി. മാതാവ്‌ 72 
2 ഹര്‍ഷം, ജി. ജെ. ഭാര്യ 39 
3 ചൈതനു, വി. മകള്‍ 13 


4 ചിന്‍മയ, വി. എച്ച്‌. 


Sth Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 10 





മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാവകാശി 
കളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്ന 
തില്‍ ആര്‍ക്കെങ്കിലൂം ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്ം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 
ദിവസത്തിനകം രേഖാമൂലം തിരുവനന്തപുരം തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ 
മാര്‍ഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(17) 


നമ്പര്‍ ജിേട0267/2019. 2020 നവംബര്‍ 13. 


തിരുവനന്തപുരം താലൂക്കില്‍ പേരൂര്‍ക്കട വില്ലേജില്‍ 
മാധവവിലാസം, ഐ. ആര്‍. എ. 19എ, നെട്ടയം പി. ഒ., 
തിരുവനന്തപുരം മാധവന്‍ നായര്‍, കെ. എന്നയാള്‍ 
24-9-2019-90 DIDO മരണപ്പെട്ടതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ മകള്‍ 
രേഖ സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ പേരൂര്‍ക്കട വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന ട പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസന്‍ 
നമ്പര്‍ ബന്ധം 
1 രേഖ, എസ്‌. മകള്‍ 46 
2 മഞ്ജു, എസ്‌. ം 43 
3 സ്മിത ജി. നായര്‍ മരണപ്പെട്ട 
സുനില്‍കുമാറിന്റെ ഭാരൃ 36 
4 ഗോകുല്‍ എസ്‌. കൃഷ്ണ ,, മകന്‍ 11 
ട ഗാതം എസ്‌. കൃഷ്ണ > > 16 
മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ള വരാണ്‌ പരേതന്റെ 


അനന്തരാവകാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസൃം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ (പസിദ്ധീകരിച്ച്‌ 30 
ദിവസത്തിനകം രേഖാമൂലം തിരുവനന്തപുരം തഹശീല്‍ദാര്‍ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ 
മാര്‍ഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(18) 


നമ്പര്‍ ജി4-29294//2020. 2020 നവംബര്‍ 20. 


തിരുവനന്തപുരം താലൂക്കില്‍ വട്ടിയൂര്‍ക്കാവ്‌ വില്ലേജില്‍ 
ബെഥേല്‍, റ്റി. സി. 33,206, കരിമണ്‍കുളം റോഡ്‌, 
വട്ടിയൂര്‍ക്കാവ്‌ പി. ഒ. എന്ന മേല്‍വിലാസത്തില്‍ 
ആര്‍. കുമാരദാസ്‌ എന്നയാള്‍ 16-8-2020-ാ൦ തീയതി മരണപ്പെട്ട 
തായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ വേണ്ടി ഹാജരാക്കാന്‍ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാര്യ 
ത്രേസിയാമ്മ കെ. ദാസ്‌ സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ 
വട്ടിയൂര്‍ക്കാവ്‌ വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 3 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസന്‍ 
നമ്പര്‍ ബന്ധം 

1 ത്രേസിയാമ്മ കെ. ദാസ്‌ ഭാര്യ, 76 
2 നിഷ കെ. ദാസ്‌ മകള്‍ 49 
3 നിഷാദ്‌, കെ. ദാസ്‌ മകന്‍ 48 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ള വരാണ്‌ പരേതന്റെ 
അനന്തരാവകാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസൃം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 
ദിവസത്തിനകം രേഖാമൂലം തിരുവനന്തപുരം തഹശീല്‍ദാര്‍ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ 


മാര്‍ഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(19) 


നമ്പര്‍ ജിദ3-19490/2020. 2020 ഒക്ടോബര്‍ 23. 


തിരുവനന്തപുരം താലൂക്കില്‍ മുട്ടത്തറ വില്ലേജില്‍ 
കെ. ശിവകുമാര്‍, കുന്നില്‍ വീട, റ്റി. സി. 42/1394, പി. ആര്‍. എ.-8, 
പുത്തന്‍പാലം, വള്ളക്കടവ്‌ എന്നയാള്‍ 9-3-2020-ാം തീയതി 
മരണപ്പെട്ടതായും ബാജഃ, മറ്റ്‌ ആവശ്യങ്ങള്‍ക്കായി അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശു്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാരൃ 
വിമി മഹേഷ്‌ സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ മുട്ടത്തറ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ 


പരേതയുടെ അവകാശിയായി താഴെ പറയുന്ന 
ഒരാളാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 
പേര്‍ പരേതയുമായുള്ള വയസ്‌ 
ബന്ധം 
വിമി മഹേഷ്‌ ഭാര്യ 39 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാ 
വകാശിലളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കു 
ന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 
ദിവസത്തിനകം രേഖാമൂലം തിരുവനന്തപുരം തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ 


മാര്‍ഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(20) 


നമ്പര്‍ ജി6-24965/2020. 2020 നവംബര്‍ 9. 


തിരുവനന്തപുരം താലൂക്കില്‍ ചെറുവയ്ക്കല്‍ വില്ലേജില്‍ 
ശ്രീകാര്യം പി. ഒ., ശ്രീകൃഷ്ണനഗര്‍, പുലിയൂര്‍ക്കോട്‌ മേലെ 
പുതുവല്‍ പൂത്തന്‍ വീട്ടില്‍ ശ്രീകുമാര്‍ ൭ പപസന്നന്‍ 
എന്നയാള്‍ 29-1-2015-ാ൦ തീയതി മരണപ്പെട്ടതായും വിവിധ 
ആവശ്യങ്ങള്‍ക്ക്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ 
പരേതന്റെ ഭാരൃ ബീന, എസ്‌. സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ 
ചെറുവയ്ക്കല്‍ വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 3 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ബീന, എസ്‌.., ഭാര്യ 44 
പുലിയൂര്‍ക്കോട്‌ മേലെ- 
പുതുവല്‍ പുത്തന്‍വീട്‌ 
ശ്രീകൃഷ്ണ നഗര്‍, 
ശ്രീകാര്യം പി. ഒ. 
2 ശ്രീരാഗ്‌, എസ്‌. മകന്‍ 24 


3 അനന്തു, എസ്‌. ” 17 


Sth Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


11 





മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ള വരാണ്‌ പരേതന്റെ 
അനന്തരാവകാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസൃം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ (പസിദ്ധീകരിച്ച്‌ 30 
ദിവസത്തിനകം രേഖാമൂലം തിരുവനന്തപുരം തഹശീല്‍ദാര്‍ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ 
മാര്‍ഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(21) 


നമ്പര്‍ ജി2-30141/2020. 2020 ഡിസംബര്‍ 10. 


തിരുവനന്തപുരം താലൂക്കില്‍ പ്പേട്ട വില്ലേജില്‍ 
ഹൌസ്‌ നമ്പര്‍ റ്റി. സി. 36/1410, കൃഷ്ണ്രശീ, ജെ. പി. എന്‍. 3, 
വള്ളക്കടവ്‌, വെസ്റ്റ്‌ ഫോര്‍ട്ട്‌ തിരുവനന്തപുരം എന്ന വിലാസ 
ത്തില്‍ ബാലകൃഷ്ണന്‍, കെ. എന്നയാള്‍ 6-9-2006-ോാം തീയതി 
മരണപ്പെട്ടതായും ബാങ്കിലും നിയമാനുസുതമായ വിവിധ 
ആവശ്ൃങ്ങള്‍ക്കുമായി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്ുപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ മകന്‍ ബി. കെ. ബിജുകേശ്‌ 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ പ്പേട്ട വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന 2 പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 കെ. രത്നമ്മ ഭാര്യ 84 
2 ബി. കെ. ബിജുകേശ്‌, മകന്‍ 50 


Ql. avi. 36/1410, 
ജെ. പി. എന്‍.-3 
കൃഷ്ണ്രശീ, 
വെസ്റ്റ്‌ ഫോര്‍ട്ട്‌. 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാവകാശി 
കളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
രേഖാമൂലം തിരുവനന്തപുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(22) 


നമ്പര്‍ ജി4-28040/2020. 2020 നവംബര്‍ 30. 


തിരുവനന്തപുരം താലൂക്കില്‍ കല്ലിയൂര്‍ വില്ലേജില്‍ 
കൃഷ്ണകൃപ, എസ്‌. എ. ആര്‍. എ.-128, സർവോദയം റോഡ്‌, 
വെള്ളായണി, നേമം പി. ഒ. എന്ന മേല്‍വിലാസത്തില്‍ 
എസ്‌. ഗോപാലകൃഷ്ണന്‍ നായര്‍ എന്നയാള്‍ 8-9-2020-ഠഠ 
തീയതി മരണപ്പെട്ടതായും വിവിധ ആവശ്യങ്ങള്‍ക്കായി 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാര്യ 
വി. ച്രനദ്രിക ദേവി സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ കല്ലിയൂര്‍ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ 
പരേതന്റെ നിയമാനുസൃതമായ അവകാശികള്‍ താഴെ പറയുന്ന 
3 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 വി. ച്ന്ദ്രികദേവി ഭാര്യ 72 
2 ജി. സി. അനിതകുമാരി മകള്‍ 52 
3 ജി. സി. ജയകുമാര്‍ മകന്‍ 50 


87 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാ 
വകാശിട്ംളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കു 
ന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ 
ദിവസത്തിനകം രേഖാമൂലം തിരുവനന്തപുരം തഹശീല്‍ദാര്‍ 


(പസിദ്ധീകരിച്ച്‌ 30 
മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ 
മാര്‍ഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(23) 


നമ്പര്‍ ജിദ3-29967/2020. 2020 ഡിസംബര്‍ 14. 


തിരുവനന്തപുരം താലൂക്കില്‍ വഞ്ചിയൂര്‍ വില്ലേജില്‍ 
ശശിധരന്‍, . എസ്‌. സി. 27660, 
എച്ച്‌. എന്‍. ആര്‍. എ.-244, വഞ്ചിയൂര്‍ പി. ഒ. എന്നയാള്‍ 
1-5-2020-ാ൦ തീയതി മരണപ്പെട്ടതായും ബാങ്ക്‌; മറ്റാവശ്യങ്ങള്‍ക്കും 


കെ വിഹാര്‍, റ്റി. 


അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാര്യ 
ജി. സുശീല സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ വഞ്ചിയൂര്‍ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 4 പേരാണു 
ള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ജി. സുശീല ഭാര്യ 75 
2 സിമില റാണി, എസ്‌. മകള്‍ 47 
3 സ്വപ്ന റാണി, എസ്‌. ” 45 
4 സുജ റാണി, എസ്‌. ട്‌ 4 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാവകാശി 
കളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
രേഖാമൂലം തിരുവനന്തപുരം തഹശീല്‍ദാര്‍ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(24) 


Maud 2213-31128/2020. 2020 ഡിസംബര്‍ 22. 


തിരുവനന്തപുരം താലൂക്കില്‍ വഞ്ചിയൂര്‍ വില്ലേജില്‍ 
മീന രാമസ്വാമി അയ്യര്‍, റ്റി. സി. 37/1012, എ. എസ്‌. ആര്‍.എ.-1! 
അയ്യാവാദ്ധ്യാര്‍ സ്ര്രീറ്റ്‌ എന്നയാള്‍ 18-11-2020-90 MIMO) 
മരണപ്പെട്ടതായും ബാങ്ക്‌, മറ്റാവശ്യങ്ങള്‍ക്കുമായി അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതയുടെ മകന്‍ 
ശങ്കര്‍, ആര്‍. സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ വഞ്ചിയൂര്‍ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ 
പരേതയുടെ അവകാശികളായി താഴെ പറയുന്ന 3 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ആര്‍. നാരായണന്‍ മകന്‍ 52 
2 ആര്‍. ഗോപാലകൃഷ്ണന്‍ മകന്‍ 49 
3 ആര്‍. ശങ്കര്‍ » 46 


Sth Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


12 





മേല്‍ പരാമര്‍ശിച്ചിട്ടുളളവരാണ്‌ പരേതയുടെ അനന്തരാവകാശി 
കളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
രേഖാമൂലം തിരുവനന്തപുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 


ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, 


(ഒപ്പ) 


തിരുവനന്തപുരം. തഹശീല്‍ദാര്‍. 


തിരുത്തല്‍ പരസ്യം 


നമ്പര്‍ ജി 19686 /2020. 2020 ഡിസംബര്‍ 14. 


10-11-2020-ാ൦ തീയതിയിലെ 44-ാം നമ്പര്‍ കേരളാ ഗസറ്റില്‍ 
(വാല്യം-9, പാര്‍ട്ട്‌ 111) കമ്മീഷണറേറ്റ്‌ ഓഫ്‌ ലാന്റ്‌ റവസ്യൂ 
വിഭാഗത്തില്‍ പേജ്‌ നമ്പര്‍ 7844-ല്‍ ക്രമനമ്പര്‍ (36)-ല്‍ 
അപേക്ഷകന്റെ പേര്‌ “വാസുദേവന്‍ പോറ്റി” എന്നത്‌ 


“എം. വാസുദേവന്‍ നായര്‍' എന്ന്‌ തിരുത്തി വായിക്കേണ്ടതാണ്‌. 


താലൂക്കാഫീസ്‌, 


(ഒപ്പ) 


തിരുവനന്തപുരം. തഹശീല്‍ദാര്‍. 


Nedumangad Taluk 
പരസ്യം 


(൪ 


നമ്പര്‍ ബി-8695/2020. 2020 സെപ്റ്റംബര്‍ 17. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ തെന്നൂര്‍ വില്ലേജില്‍ 


താമസിച്ചുവരവെ അന്തരിച്ചുപോയ വിഷ്ണു, കെ. 
എന്നയാളുടെ അനന്തരാവകാശികള്‍ക്ക്‌ എല്‍. ഐ. സി.-യില്‍ 
ഹാജരാക്കുന്നതിനും മറ്റെല്ലാവിധ ആവശൃത്തിനും വേണ്ടി 
അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി ചെറ്റച്ചല്‍, കുന്നുംപുറത്ത്‌ വീട്ടില്‍ 
അര്‍ച്ചന ബോധിപ്പിച്ച അപേക്ഷ തെന്നൂര്‍, വട്ടപ്പാറ വില്ലേജ്‌ 
ആഫീസര്‍മാര്‍ മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന 
റിപ്പോര്‍ട്ടും മരണ സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാന്‍ 
30-12-2019-ല്‍ മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവകാ 


ശികളായി താഴെ പറയുന്നവര്‍ മാത്രമേ ഉള്ളുവെന്നും അറിവാ 


യിരിക്കുന്നു. 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 അര്‍ച്ചന ഭാരൃ 21 
2 കുമാരി മാതാവ്‌ 49 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളേണ്ടതും കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു. 


88 


(2) 


Maud snile-8816/2020. 2020 സെപ്റ്റംബര്‍ 18. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ ആനാട്‌ വില്ലേജില്‍ 
താമസിച്ചുവരവെ അന്തരിച്ചുപോയ ആര്‍. പ്രഭാകരന്‍ നായര്‍ 
എന്നയാളുടെ അനന്തരാവകാശികള്‍ക്ക്‌ വിവിധ ആവശ്യ 
ങ്ങള്‍ക്കുമായി അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി ഇരിഞ്ചിയം പി. ഒ., 
പ്രതം കോട്‌, വസന്തവിലാസത്തില്‍, പ്രദീഷ്‌ പി. നായര്‍ 
ബോധിപ്പിച്ച അപേക്ഷ ആനാട്‌ വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണ 
സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാന്‍ 18-7-2020-ല്‍ മരണ 
പ്പെട്ടതായും പരേതന്റെ അനന്തരാവകാശികളായി താഴെ 


പറയുന്നവര്‍ മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‌ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 പ്രദീപ്‌ പി. നായര്‍ മകന്‍ 41 
2 പ്രദീഷ്‌ പി. നായര്‍ ” 32 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളേണ്ടതും കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു. 


(3) 


നമ്പര്‍ ബി-9897/2020. 2020 ഒക്ടോബര്‍ 3. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ വട്ടപ്പാറ വില്ലേജില്‍ 
താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുലോചന, ബി. 
എന്നവരുടെ അനന്തരാവകാശികള്‍ക്ക്‌ വസ്തു സംബന്ധവും 
എല്ലാ 
സര്‍ട്ടിഫിക്കറ്റിനായി വട്ടപ്പാറ പി. ഒ., കണിയാന്‍വിള, സഖില്‍ 


മറ്റ്‌ വിവിധ ആവശ്യങ്ങള്‍ക്കുമായി അവകാശ 


ഭവനില്‍ അഞ്ചു ബോധിപ്പിച്ച അപേക്ഷ വട്ടപ്പാറ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന 
റിപ്പോര്‍ട്ടും മരണ സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാള്‍ 
21-4-2017-ല്‍ മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവകാശികളായി 
താഴെ പറയുന്നവര്‍ മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 തങ്കമണി ഭര്‍ത്താവ്‌ 57 
2 അതുല്യ മകള്‍ 22 
3 അഞ്ചു 3 20 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളേണ്ടതും കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു. 


